Kerala Gazette No. 14 dated 1st April 2008 . 
PART III 


EDUCATION DEPARTMENT 


വിജ്ഞാപനം 


3. തമിഴ് ( പാഠാവലി, ബേസ്ക് ടെസ്റ്റ്) 

[ Tamil (Reader)] 


4. തമിഴ് ( പാഠാവലി, അഡ്വാൻസ്ഡ് ടെസ്റ്റ്) 

[ Tamil (Reader)] 


നമ്പർ ക്യു . ഐ . പി ./ 16151/ 2008. 2008 ഫെബ്രുവരി 28 . 

2008 - 09 അദ്ധ്യയന വർഷം കേരള കരിക്കുലം ചട്ടകൂട് 
2007 - നെ അടിസ്ഥാനമാക്കി 1, 3, 5, 7, 11, 12 ക്ലാസ്സുകളിലെ 
എല്ലാ വിഷയങ്ങൾക്കും പരിഷ്ക്കരിച്ച പാഠപുസ്തകങ്ങൾ 
നടപ്പിലാക്കാൻ 22 -1- 2008 - ന് കൂടിയ കരിക്കുലം സ്ററിയറിംഗ് 
കമ്മററി തീരുമാനിച്ചിട്ടുണ്ട്. പരിഷ്ക്കരിക്കുന്ന പാഠപുസ്തകങ്ങ 
ളുടെ പട്ടിക താഴെ ചേർക്കുന്നു. 
monocuộow I (Standard I) 


5. കന്നട ( പാഠാവലി, ബേസ്ക് ടെസ്ററ്) 

[Kannada (Reader )] 
6. കന്നട ( പാഠാവലി, അഡ്വാൻസ്ഡ് ടെസ്ററ്) 

| [ Kannada (Reader)] 
7. അറബിക് ( പാഠാവലി) [ Arabic ( Reader)] 
8. ഹിന്ദി ( പാഠാവലി) [ Hindi ( Reader)] 

ഉർദു ( പാഠാവലി) ( Urdu (Reader)) 

സംസ്കൃതം( പാഠാവലി) [ Sanskrit (Reader)] 
- ഇംഗ്ലീഷ് ( പാഠാവലി) [ English (Reader)] 
ഗണിതം ( മലയാളം മീഡിയം ) 

[Mathematics (Malayalam Medium )] 
ഗണിതം ( ഇംഗ്ലീഷ്മീഡിയം) 

[Mathematics (English Medium )] 
ഗണിതം (തമിഴ് മീഡിയം) 

[Mathematics ( Tamil Medium ) ] 


12 . 


2 , 


- 1. മലയാളം (ഉദ്ഗ്രഥിത പാഠപുസ്തകം) 

[Malayalam ( Integrated Text)] 
2. തമിഴ് ( ഉദ്ഗ്രഥിത പാഠപുസ്തകം) 

[ Tamil ( Integrated Text)] 
3. കന്നട (ഉദ്ഗ്രഥിത പാഠപുസ്തകം) 

[Kannada ( Integrated Text) ] 
4. അറബിക് ( പാഠാവലി) [ Arabic ( Reader)) 

5. ഇംഗ്ലീഷ് ( പാഠാവലി) [ English (Reader)) 
സ്റാന്റേർഡ് III ( Standard III ) 
1. മലയാളം ( പാഠാവലി) [ Malayalam (Reader)] 

അറബിക് ( പാഠാവലി) [ Arabic (Reader)) 
തമിഴ് ( പാഠാവലി) [ Tamil (Reader)] : 

കന്നട ( പാഠാവലി) [ Kannada (Reader)] 
5. ഇംഗ്ലീഷ് ( പാഠാവലി) [ English ( Reader)] 
6. ഗണിതം (മലയാളം മീഡിയം) 

[Mathematics (Malayalam Medium )] 
ഗണിതം ( തമിഴ് മീഡിയം) 

- [ Mathematics ( Tamil Medium)] 
ഗണിതം (കന്നട മീഡിയം) 

[Mathematics (Kannada Medium )] 
7. പരിസ്ഥിതിശാസ്ത്രം (മലയാളം മീഡിയം) 
| [Environmental Science ( Malayalam Medium)] 
പരിസ്ഥിതിശാസ്ത്രം (തമിഴ്മീഡിയം ) 
[Environmental Science ( Tamil Medium )] 
പരിസ്ഥിതിശാസ്ത്രം (കന്നട മീഡിയം) 

[Environmental Science (Kannada Medium )] 
monocağóð V ( Standard V ) 
-- 1. മലയാളം ( പാഠാവലി, ബേസ്ക് ടെസ്ററ്) 

[Malayalam (Reader)] 
2. മലയാളം ( പാഠാവലി, അഡ്വാൻസ്ഡ് ടെസ്റ്) 

[Malayalam ( Reader )] 


13 . 


ഗണിതം ( കന്നട മീഡിയം) 

[Mathematics (Kannada Medium )] 
അടിസ്ഥാനശാസ്ത്രം ( മലയാളം മീഡിയം) 
[Environmental Science (Malayalam Medium )] 
അടിസ്ഥാനശാസ്ത്രം ( ഇംഗ്ലീഷ്മീഡിയം ) 
[ Environmental Science (English Medium)] 
അടിസ്ഥാനശാസ്ത്രം ( തമിഴ് മീഡിയം) 
[ Environmental Science ( Tamil Medium)] 
അടിസ്ഥാനശാസ്ത്രം (കന്നട മീഡിയം) 
[Environmental Science (Kannada Medium )] 
സാമൂഹ്യശാസ്ത്രം ( മലയാളം മീഡിയം) 
[Social Studies (Malayalam Medium )] 
സാമൂഹ്യശാസ്ത്രം ( ഇംഗ്ലീഷ്മീഡിയം) 
[ Social Studies ( English Medium )] 


14 . 


സാമൂഹ്യശാസ്ത്രം ( തമിഴ് മീഡിയം) 

[Social Studies (Tamil Medium )] 
സാമൂഹ്യശാസ്ത്രം (കന്നട മീഡിയം) 
[Social Studies (Kannada Medium )] 


GazNo . 14 /2008 / DTP (Edn . ) 


monocoğðnó VII ( Standard VII ) 


14. സാമൂഹ്യശാസ്ത്രം ( മലയാളം മീഡിയം ) 

[Social Studies (Malayalam Medium )] 
സാമൂഹ്യശാസ്ത്രം ( ഇംഗ്ലീഷ്മീഡിയം) 

[Social Studies (English Medium )] 
സാമൂഹ്യശാസ്ത്രം ( തമിഴ് മീഡിയം) 

[Social Studies (Tamil Medium )] 
സാമൂഹ്യശാസ്ത്രം (കന്നട മീഡിയം) 

[ Social Studies (Kannada Medium )] 

11 -ാം ക്ലാസിൽ പുതുക്കിയ സിലബസ് അടിസ്ഥാന 
മാക്കിയുള്ള എൻ. സി. ഇ . ആർ. ടി . 

യുടെ പാഠപുസ്തകങ്ങൾ 
താഴെ പറയുന്ന വിഷയങ്ങളിൽ നടപ്പിലാക്കണമെന്നും കമ്മിറ്റി 
തീരുമാനിച്ചിട്ടുണ്ട്. 


- 1. മലയാളം ( പാഠാവലി, ബേസ്ക് ടെസ്റ്) 

- [ Malayalam (Reader)] 
2. മലയാളം ( പാഠാവലി, അഡ്വാൻസ്ഡ് ടെസ്റ്റ്) 

| [ Malayalam ( Reader )) 
3. തമിഴ് ( പാഠാവലി, ബേസ്ക് ടെസ്ററ്) 

[ Tamil (Reader)] 
4. തമിഴ് ( പാഠാവലി, അഡ്വാൻസ്ഡ് ടെസ്റ്) 

[ Tamil (Reader )] 
5. കന്നട ( പാഠാവലി, ബേസ്ക് ടെസ്റ്) 

- [ Kannada ( Reader )] 
- 6. കന്നട ( പാഠാവലി, അഡ്വാൻസ്ഡ് ടെസ്റ്റ്) 

[Kannada (Reader)] 
7. അറബിക് ( പാഠാവലി) [ Arabic (Reader)] 
-- ഹിന്ദി ( പാഠാവലി) [ Hindi (Reader)) 
9. ഉർദു ( പാഠാവലി) [ Urdu (Reader )] 
- സംസ്കൃതം( പാഠാവലി) [ Sanskrit ( Reader)] 

ഇംഗ്ലീഷ് ( പാഠാവലി) [ English ( Reader)] 
12. ഗണിതം (മലയാളം മീഡിയം) 

[Mathematics (Malayalam Medium )] 
ഗണിതം ( ഇംഗ്ലീഷ്മീഡിയം) 

| [ Mathematics ( English Medium) 
ഗണിതം (തമിഴ്മീഡിയം) 

[Mathematics ( Tamil Medium ) ] 
ഗണിതം (കന്നട മീഡിയം) 

[Mathematics (Kannada Medium )] 
13. അടിസ്ഥാനശാസ്ത്രം ( മലയാളം മീഡിയം) 

[Environmental Science (Malayalam Medium )] 
അടിസ്ഥാനശാസ്ത്രം ( ഇംഗ്ലീഷ്മീഡിയം) 
[Environmental Science (English Medium )] 
അടിസ്ഥാനശാസ്ത്രം (തമിഴ് മീഡിയം) 
[Environmental Science ( Tamil Medium ) ] 
അടിസ്ഥാനശാസ്ത്രം (കന്നട മീഡിയം) 
[ Environmental Science (Kannada Medium )] 


1. രസതന്ത്രം ( Chemistry ) 

Chemistry Part 1, Chemistry Part II 
2. ഊർജ്ജതന്ത്രം (Physics ) 

Physics Part I, Physics Part II 
3. സസ്യശാസ്ത്രം (Botany) - Botany 
4. ജന്തുശാസ്ത്രം (Zoology) - Zoology 
5. ഗണിതം ( Mathematics) - Mathematics 
6. BjelcomLD . (Geography ) Fundamentals of 

Physical Geography, Indian Physical Environment, 

Practical Work in Geography 
7. ധന തത്വ ശാസ്ത്രം (Economics) Statistics to 

Economics, Indian Economic Development. 
8. രാഷ്ട്രതന്ത്രശാസ്ത്രം ( Political Science) Indian 

Constitution at Work , Political Theory 
പന്ത്രണ്ടാം ക്ലാസ്സിൽ താഴെ കൊടുത്തിരിക്കുന്ന വിഷയങ്ങ 
ളിൽ എൻ. സി . ഇ . ആർ. ടി . യുടെ പഴയ സിലബസിനെ 
അടിസ്ഥാ ന മാക്കി എസ്. സി . ഇ . ആർ. ടി . തയ്യാറാക്കിയ 
പാഠ പു സ്തകങ്ങൾ നടപ്പിലാക്കണമെന്നും തീരുമാനിച്ചു . 
ഇപ്പോഴത്തെ സിലബസിൽ ഈ വിഷയങ്ങളിൽ മാററമില്ല . 


1. രസതന്ത്രം ( Chemistry) 
2. ഊർജ്ജതന്ത്രം (Physics) 
, സസ്യശാസ്ത്രം ( Botany ) 
4. ജന്തുശാസ്ത്രം ( Zoology) 

comlo . (Mathematics ) 
6. ഭൂമിശാസ്ത്രം ( Geography) 
7. ധനതത്വശാസ്ത്രം (Economics) 
8. രാഷ്ട്രതന്ത്രശാസ്ത്രം (Political Science ) 


ഥ 


( ഒപ്പ്) 


പൊതു വിദ്യാഭ്യാസ 
ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


പൊതുവിദ്യാഭ്യാസ 
ഡയറക്ടർ. 


